Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


0 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


സം 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ജൂലൈ 6 

6th July 2021 
1196 മിഥുനം 22 
22nd Mithunam 1196 


നമ്പർ 


27 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ആഷാഢം 15 
15th Ashadha 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


6th JULY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4961 


( 5 ) 


നമ്പർ സി8-3310 / 2020 . 


2021 ഏപ്രിൽ 


നമ്പർ സി8-3393 2021 . 


2021 മേയ് 4 , 


30 . 


ചെങ്ങന്നൂർ താലൂക്കിൽ പുലിയൂർ വില്ലേജിൽ ഇലഞ്ഞിമേൽ 
മുറിയിൽ പാറപ്പള്ളിൽ വീട്ടിൽ റോയി സൈമൺ എന്നയാൾ 
7-2-2021 - ൽ മരിച്ചുപോയെന്നും ടിയാന്റെ പേരിലുള്ള വിവിധ 
ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തന്റെ ഭാര്യ ടിയിൽ ആനി റോയി സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ പുലി യൂർ വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 7-2-2021 -ാം തീയതിയിൽ 
മരിച്ചുപോയതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ചെങ്ങന്നൂർ താലൂക്കിൽ മാന്നാർ വില്ലേജിൽ കുട്ടംമ്പേരൂർ 
മുറിയിൽ കുന്ന യ് ക്കൽ ഹൗസിൽ ഗീവർഗ്ഗീസ് തോമ സ് 
എന്നയാൾ 16 - 2- 2021 - ൽ മരിച്ചു പോയെന്നും ടിയാന്റെ 
പേരിലുള്ള വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആ വ ശ്യ പ്പെ ട്ടു കൊണ്ട് 

പരേ തന്റെ ഭാ ര്യ 

ടിയിൽ 
സാറാമ്മ ഗീവർഗ്ഗീസ് തോമസ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
മാന്നാർ വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 16-2-2021 - ൽ മരിച്ചുപോയതാണെന്നും പരേതന്റെ 
അവകാശികളായി താഴെപറയുന്നവരാണുള്ളതെന്നും അറിവായി 
രിക്കുന്നു . 


പേര് 


വയസ് 


| കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


ബന്ധം 


1 


61 


1 


ആനി റോയി 


ഭാര്യ 


45 


2 


2 


റെയിൻ റോയി 


മകൾ 


23 


3 


32 


>> 


3 


റോഷൻ റോയി 


മകൻ 


19 


മേൽപ റ ഞ്ഞ വർ ആണ് പരേതന്റെ അ വ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാ വധി കഴി ഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


സാറാമ്മ ഗീവർഗ്ഗീസ് തോമസ് ഭാര്യ 
റിനു ജോർജ്ജ് കുന്നയ്ക്കൽ മകൻ 

37 
റിൻജു തോമസ് കുന്നയ്ക്കൽ 
മേൽ പ റ ഞ്ഞ വർ ആണ് പരേത ന അ വ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാവധി 

കഴി ഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ചെങ്ങന്നൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Mavelikkara Taluk 


നമ്പർ സി8-334212021 . 


2021 മേയ് 4 , 


പരസ്യം 


നമ്പർ സി1-5532 2021 . 


2021 മേയ് 25 . 


ചെങ്ങന്നൂർ താലൂക്കിൽ വെൺമണി വില്ലേജിൽ പുന്തല 
ഏറം മുറിയിൽ ഐരിയിൽ തുണ്ടിൽ വീട്ടിൽ രവീന്ദ്രൻ പിള്ള 
എന്നയാൾ 3-4-2012 - ൽ മരിച്ചുപോയെന്നും ടിയാന്റെ പേരിലുള്ള 
വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേ തന്റെ ഭാര്യ ടിയിൽ വിമ ലമ്മ സമർപ്പിച്ച് 
അപേക്ഷയിൻ മേൽ വൺ മണി വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 3-4-2012 - ൽ മരിച്ചു 
പോ യ താണെന്നും പരേതന്റെ അവ കാശി ക ളായി താഴെ 
പറയുന്നവരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


മാവേലിക്കര താലൂക്കിൽ പാലമേൽ വില്ലേജിൽ എരുമക്കുഴി 
മുറിയിൽ പാല വിള പടീറ്റ തിൽ വീട്ടിൽ രാജ മ്മ , പി . എ . 
23-2-2021 - ൽ മരിച്ചുപോയിട്ടുള്ള തി നാൽ അവകാശികളെ 
തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് 
പരേതയുടെ ഭർത്താവ് ടിയിൽ ആനന്ദകുമാർ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേൽ പാലമേൽ വില്ലേജാഫീസർ മുഖാന്തിരം 
വിചാ രണ നട ത്തി വരു ത്തിയ 

രേഖ കൾ 
പരിശോധിച്ചതിൽ നിന്നും പരേ തന്റെ നിയമ പ ര മാ യ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് കാണുന്നു . 
ക്രമ പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 


അവ കാശ 


കമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


ബന്ധം 


1 


വിമലമ്മ 


ഭാര്യ 


53 


1 


ആനന്ദകുമാർ , ആർ . 


ഭർത്താവ് 


67 


2 


മകൻ 


29 


രമേഷ് കുമാർ 
രാജേഷ് കുമാർ 


2 


അജയകുമാർ , എ . 


മകൻ 


34 


3 


27 


>> 


ആണ് 


പരേ തന്റെ മാതാ വ് ജീവിച്ചി രി പ്പി ല്ലാ ത്ത തി നാൽ 
മേൽപ്പ റ ഞ്ഞ വർ 

പരേതന്റെ അവ കാശികൾ 
എന്നുള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാ വധി 

കഴി ഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മുകളിൽ പറഞ്ഞ രണ്ടുപേർ മാത്രമാണ് നിയമാനുസൃത 
അ വ കാ ശികളെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പരസ്യ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
നേരിട്ട് ഹാജരാകേണ്ടതാണ് . തപാൽ മാർഗ്ഗമായും കാലാവധി 
കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
മാവേലിക്കര . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


79 


Salim A 


Digitally signed by Salim A 
Date : 2021.08.13 09:45:56 
+ 05'30 ' 


